Government of Kerala 
കേരള സർക്കാർ 

2010 


Reg . No. രജി. നമ്പർ 
KL / TV( N )/12/ 2009 - 2011 


OVERNMEYS 


ം സി 


OF KERL 


2 


് 


KERALA GAZETTE 
- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


No . 


Vol. LV 
വാല്യം 55 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


2nd March 2010 

2010 മാർച്ച് 2 
11th Phalguna1931 
1931 ഫാൽഗുനം 11 


നമ്പർ 


PART III 
Police Department 


പുനർലേലപ്പരസ്യം 

കെട്ടിവയ്ക്കേണ്ടതുമാണ്. ലേലത്തിൽ പങ്കെടുത്ത് ടി മരങ്ങൾ 

വാങ്ങാനുദ്ദേശിക്കുന്നവർക്ക് നേരിട്ടോ തപാൽ മുഖേനയോ 
നമ്പർ 11/ 13591/ 08 റ്റി. 

2010 ഫെബ്രുവരി 10. 

സീൽ ചെയ്ത ദർഘാ സു കൾ 11 - 3 - 2010 -ാം തീയതി 
- നെയ്യാറ്റിൻകര മുനിസിപ്പാലിറ്റിയിൽ മുമ്പ് റൂറൽ എ . ആർ. - വൈകുന്നേരം 3. 30 മണിക്ക് മുമ്പ് തിരുവനന്തപുരം റൂറൽ ജില്ലാ 
ക്യാമ്പ് പ്രവർത്തിച്ചിരുന്ന സ്ഥലത്ത്, നെയ്യാറ്റിൻകര പോലീസ് പോലീസ് സൂപ്രണ്ടിന്റെ ഓഫീസിൽ ലഭിക്കത്തക്ക വിധം 
സ്റ്റേഷനുവേണ്ടി പുതിയതായി അനുവദിച്ച കെട്ടിടം പണിയുന്ന നൽകാവുന്നതാണ്. ദർഘാസു കൾക്കൊപ്പം ഏതെങ്കിലും 
സ്ഥലത്തിനു ചുറ്റും കെട്ടിടം പണിക്ക് തടസ്സമായി നിൽക്കുന്ന ദേശസാൽകൃത ബാങ്കിൽനിന്നും തിരുവനന്തപുരം റൂറൽ ജില്ലാ 
താഴെ പറയുന്ന 15 വൃക്ഷ ങ്ങൾ 12 - 3 - 2010 - ാം തീയതി പോലീസ് സൂപ ണ്ടിന്റെ പേരിൽ മാറാവുന്ന നിശ്ചിത 
പകൽ 12 മണിക്ക് നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷൻ 

തുകയ്ക്കുള്ള ഡിമാന്റ് ഡ്രാഫ്റ്റ് അടക്കം ചെയ്യേണ്ടതാണ്. 
പരിസരത്തുവച്ച് പരസ്യമായി ലേലം ചെയ്തു കൊടുക്കാൻ 

ദർഘാസുകൾ ലേലത്തിനുശേഷം ലേലത്തിൽ പങ്കെടുക്കുന്ന 
തീരുമാനിച്ചിരിക്കുന്നു. 

വരുടെ സാന്നിദ്ധ്യ ത്തിൽ തുറ ക്കു ന്ന തും യുക്ത മെന്ന് 
ക്രമനമ്പർ 

ഇനം എണ്ണം 

തോന്നു ന്ന പക്ഷം ലേലം വിളിച്ച തുക/ ദർഘാസ് തുക 
തെങ്ങ് 

ഏതാണോ കൂടുതൽ ആ തുകയ്ക്ക് ലേലം താൽക്കാലികമായി 
സ്ഥിരപ്പെടുത്തുന്നതുമായിരിക്കും. 


പ്ലാവ് 


മാവ് 

ഇപ്രകാരം ലേലം ഉറപ്പിച്ചു കിട്ടുന്നവർ ലേലം/ ദർഘാസ് 
ഞാവൽ 

തുകയുടെ പകുതി ( 12.5 % നികുതി ഉൾപ്പെടെ) നിരതദ്രവ്യം 
പെർറ്റാഫോറം 

കഴിച്ച് ലേലസ്ഥലത്തുവച്ച് അടയ്ക്കേണ്ടതും ബാക്കി തുക 

( നികു തി ഉൾപ്പെടെ) ലേലം/ ദർഘാ സ് സ്ഥിര പ്പെടു ത്തി 
ബദാം 

5 ദിവസത്തിനുള്ളിൽ അടച്ച് സ്വന്തം ചെലവിൽ ലേലം/ ദർഘാസ് 
ആകെ 15 

പകാരം ലഭിച്ച മര ങ്ങൾ മുറിച്ചു മാറ്റേ ണ്ട തുമാ ണ് . 
ലേലത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കു ന്ന വർ ലേല 

മേൽപ്പറഞ്ഞ നിബന്ധനകൾ ലേലം കൊണ്ടയാൾ ലംഘിക്കുക 
സ്ഥലത്ത് നേരിട്ട് ഹാജരാകേണ്ടതും ലേലം ആരംഭിക്കുന്നതിന് യാണെങ്കിൽ ടിയാന്റെ നിരതദ്രവ്യം സർക്കാരിലേക്ക് മുതൽ 
ഒരു മണിക്കൂർ മുൻപ് നിശ്ചിത നിരതദ്രവ്യമായ 2,500 രൂപ കൂട്ടുന്നതും ടി മരങ്ങൾ പുനർലേലം ചെയ്തുകൊടുക്കുന്നതു 


2nd MARCH 2010] 


POLICE DEPARTMENT 


20 


മായിരിക്കും. പുനർലേലത്തിൽ മുൻ തുകയെക്കാൾ കൂടിയ യാതൊരു കാരണവും കൂടാതെ ഈ പരസ്യപ്രകാരമുള്ള 
തുക ലഭിച്ചാൽ അതിൻമേൽ ടിയാന് അവകാശ മു ണ്ടാ യി 

- ലേലം അസ്ഥിരപ്പെടുത്തുന്നതിനും റദ്ദാക്കുന്നതിനുമുള്ള പൂർണ്ണ 
രിക്കുന്നതല്ല . പുനർലേലത്തിൽ സർക്കാരിന് എന്തെങ്കിലും അധികാരം തിരു വ ന ന്ത പുരം റൂറൽ എസ്. പി . യിൽ 
നഷ്ടം സംഭവിച്ചാൽ ആയതിന് ആദ്യം ലേലം കൊണ്ടയാൾ 

നിക്ഷിപ്തമാണ്. 
ഉത്തരവാദിയായിരിക്കും. 

- ( ഒപ്പ്) 

തിരുവനന്തപുരം റൂറൽ ജില്ലാ 
ടി മരങ്ങൾ ലേല ദിവസത്തിന്റെ മുൻ ദിവസം ഓഫീസ് ജില്ലാ പോലീസ് ഓഫീസ്, പോലീസ് സൂപ്രണ്ടിനുവേണ്ടി. 
സമയത്ത് പരിശോധിക്കാവുന്നതാണ്. 

തിരുവനന്തപുരം റൂറൽ. 


ലേല പരസ്യം 


നമ്പർ ജി1 - 58555/ 2007 - സിസി. 

| 2010 ഫെബ്രുവരി 8. 
- വിവിധ കേസ്സുകളിൽ ഉൾപ്പെട്ടിട്ടുള്ളതും ഉപേക്ഷിക്കപ്പെട്ടിട്ടുള്ള രീതിയിൽ പോലീസ്കണ്ടെടുത്തിട്ടുള്ളതുമായ വിവിധതരം 
വാഹനങ്ങൾ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറുടെ കീഴിലുള്ള സ്റ്റേഷനുകളിൽ സൂക്ഷിച്ചിട്ടുള്ളതും ഇതുവരെയായിട്ടും 
ഉടമസ്ഥൻമാർ അവകാശമുന്നയിക്കാത്തതുമായ താഴെ പറയുന്ന വാഹനങ്ങൾതാഴെകാണിച്ചിരിക്കുന്ന ദിവസങ്ങളിൽ അതാത് സ്റ്റേഷനു 
കളിൽവച്ച്രാവിലെ 11 മണിക്ക് പരസ്യമായി ലേലം ചെയ്യുവാൻ തീരുമാനിച്ചിരിക്കുന്നു. 


- ക്രമ 
നമ്പർ 


രജിസ്റ്റർ നമ്പർ 


വാഹനത്തിന്റെ പേരുവിവരം 


സ്റ്റേഷൻ 


നിരതദ്രവ്യം 
രൂപ് 


ലേലം ചെയ്യുന്ന 
ദിവസം 


KL 11 J 5928 


ബജാജ് സ്കൂട്ടർ 


ഫറോക്ക് 


500 


5 - 4 - 2010 


ബജാജ് മോട്ടോർ സൈക്കിൾ 


500 


500 


500 


| KL 08 AB 8736 

KL 11 X 9068 
KL 11 F 1725 
KL 18 /865 
KL 11 K 3016 
KL 11 P 4345 


എൽ എം എൽസ്കൂട്ടർ 
പിയാജിയോ ഓട്ടോറിക്ഷ 
ബജാജ് ഓട്ടോറിക്ഷ 


1,000 


1, 000 


1,000 


1, 000 


1,000 


| KL 11 E 1514 
KL 11 Q 9106 
KL 55 A 5300 
KL 11 R 3335 


കസബ 


500 


7 - 4 - 2010 


ബജാജ് മോട്ടോർ സൈക്കിൾ 
ടി. വി. എസ്. 


500 


KL 11 K 950 


യമഹ 


500 


ബജാജ് 


500 


ഹീറോ ഹോണ്ട 


500 


യമഹ ലിബറോ 


500 


യമഹ 


500 


500 


KL 11 Z 1500 

KL 11 K 6319 
| KL 11 U 2531 
KL 11 Z 782 
KL 07 BF 6152 
KL 11 E 118 
KL 11 Y 5505 
KL 50/ 2430 
KL 11 ( 4382 
Chasis No. 06531 

Red Colour 


ഹീറോ ഹോണ്ട 
ടി. വി. എസ്. 


500 


ബജാജ് 


500 


ബജാജ് 


500 


ബജാജ് സ്കൂട്ടർ 


ബജാജ് മോട്ടോർ സൈക്കിൾ 


2nd MARCH 2010 ] 


POLICE DEPARTMENT 


- (1) 


(2) 


(4) 


| ( 6 ) 


23 


കസബ 


500 


9 - 4 - 2010 


24 


500 


25 


500 


26 


500 


KL 02 C 9629 

ഹീറോ ഹോണ്ട മോട്ടോർ സൈക്കിൾ 
| KL 11 B 1835 
KL 11 Q 7972 
KL 11 ( 28 
| KL 11 P 3655 
| KL 11 D 7085 

എൽ. എം . എൽ. 
Chasis No. M20 C 
30836 Silver Colour ഹീറോ ഹോണ്ട മോട്ടോർ സൈക്കിൾ 


500 


28 


500 


29 


500 


30 


KL 11 D 1443 


- ബജാജ് ഓട്ടോറിക്ഷ 


നല്ലളം 


1, 000 


12 - 4 - 2010 


KRM 2406 


2, 000 


2, 000 


GA /02/ C 6935 
KL 11 L 8881 
| KL 11 T 6255 


മഹീന്ദ്ര ജീപ്പ് 
മാരുതി ഓക്സി 
ബജാജ്ഓട്ടോറിക്ഷ 
ടി. വി. എസ്. മോട്ടോർ സൈക്കിൾ 


1,000 


500 


35 


KL 11 X 7936 


500 


36 


KL 11 6180 


ഹീറോ ഹോണ്ട മോട്ടോർ സൈക്കിൾ 


500 


27 


ബജാജ് മോട്ടോർ സൈക്കിൾ 


500 


KL 11 X 540 
KL 10 A 169 


38 


500 


39 


KL 11 J 2548 


യമഹ മോട്ടോർ സൈക്കിൾ 


500 


KL 11 F 6392 


കാർ 


ചേവായൂർ 


2 ,000 


16 - 4 - 2010 


KED 5292 


2, 000 


500 


KL 11 X 6087 
KL 11 C 8805 
KL 11 6890 
KL 14 B 7618 


യമഹ മോട്ടോർ സൈക്കിൾ 

കൈനറ്റിക് സ്കൂട്ടർ 
ബജാജ് മോട്ടോർ സൈക്കിൾ 


500 


44 


500 


ടി . വി . എസ്. മോട്ടോർ സൈക്കിൾ 


500 


ക 


KL 11 J 6521 


ബജാജ് സ്കൂട്ടർ 


500 


KL 11 V 27 


ഹീറോ ഹോണ്ട 
മോട്ടോർ സൈക്കിൾ 


500 


48 


500 


ബജാജ് സ്കൂട്ടർ 
ബജാജ് ഓട്ടോറിക്ഷ 


1,000 


KL 11 H 287 
| KL 11 G 2629 
KL 7 AU 5636 
KED 2004 


50 


മാരുതി ഓമ്നി 


നടക്കാവ് 


2, 000 


19 - 4 - 2010 


51 


|::::::::::: 


ബജാജ് സ്കൂട്ടർ 
ബജാജ് സ്കൂട്ടർ 


500 


KL 11 F 4644 


500 


53 


KL 57 2419 


ടി . വി . എസ്. 

മോട്ടോർ സൈക്കിൾ 


500 


54 


| KL 10/ 5974 


ഹീറോ ഹോണ്ട 

മോട്ടോർ സൈക്കിൾ 


500 


65 


KL 7 G 376 


കൈനറ്റിക് 
- മോട്ടോർ സൈക്കിൾ 


500 


2nd MARCH 2010 ] 


POLICE DEPARTMENT 


(1) 


(2) 


- 56 


KL 11 H 351 


യമഹ മോട്ടോർ സൈക്കിൾ 


നടക്കാവ് 


500 


19 - 4 - 2010 


KL10 N 4916 


ഹീറോ ഹോണ്ട 
- മോട്ടോർ സൈക്കിൾ 


500 


യമഹ ലിബറോ 


500 


| KL 11 T 8936 
KL 22 409 


ഹീറോ ഹോണ്ട 
മോട്ടോർ സൈക്കിൾ 


500 


KL 11 N 6332 


500 


500 


KL 10 D 5536 
KL 11 ( 264 


യമഹ മോട്ടോർ സൈക്കിൾ 


500 


500 


KL 14 A 9860 
KL 11 M 7396 


ഹീറോ ഹോണ്ട 
മോട്ടോർ സൈക്കിൾ 


500 


| KL 11 BF 7196 


ബജാജ് എം 80 


500 


KL 11 S 6955 


യമഹ ലിബറോ 


500 


- ലേലത്തിന് മുമ്പ് ടി വാഹനത്തിന്റെ ഉടമസ്ഥർ വാഹനത്തിന്റെ ഒറിജിനൽ രേഖകളുമായി വരുന്നപക്ഷം ആയത് പരിശോധിച്ച് 
വാഹനം വിട്ടുകൊടുക്കുന്നതാണ്. ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ലേലദിവസം ലേലസ്ഥലത്ത് കൃത്യസമയത്ത് ഹാജ 
രാകേണ്ടതും ലേലം തുടങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പായി നിശ്ചയിച്ചിട്ടുള്ള നിരതദ്രവ്യം അടച്ച് രശീതി വാങ്ങേണ്ടതുമാണ്. ലേലം 
കഴിഞ്ഞാലുടൻ ലേലം നഷ്ടപ്പെട്ടവർക്ക് നിരതദ്രവ്യം തിരിച്ചു നൽകുന്നതാണ്. ലേലത്തിന് വച്ച വാഹനങ്ങൾ ലേലത്തിനു മുമ്പുള്ള 
10 പ്രവൃത്തിദിവസങ്ങളിൽ രാവിലെ 10 മണിക്കും വൈകുന്നേരം 5 മണിക്കും ഇടയിൽ ബന്ധപ്പെട്ട സ്റ്റേഷൻ ഹൗസ് ആഫീസർമാരുടെ 
അനുമതിയോടുകൂടി നേരിട്ട് പരിശോധിക്കാവുന്നതാണ്. ലേലംകൊണ്ടയാൾ ലേലദിവസംതന്നെ ലേല തുകയുടെ 50 % ഉടനെതന്നെ 
അടയ്ക്കേണ്ടതും ബാക്കി തുക 10 ദിവസത്തിനകം അടച്ച് വണ്ടി കൈപ്പറ്റേണ്ടതുമാണ്. ലേലം കൊള്ളുന്ന ആൾ 0.5 % വാറ്റ് 
നികുതിയും 1 % സെസ് നികുതിയും അടയ്ക്കേണ്ടതാണ്. 


ഈ നിബന്ധനകൾക്ക് വിപരീതമായി ലേലം കൊണ്ട ആൾ പ്രവർത്തിക്കുകയാണെങ്കിൽ ടിയാൻ അടച്ച നിരതദ്രവ്യം 
സർക്കാരിലേക്ക് മുതൽകൂട്ടുന്നതും വസ്തുക്കൾ പുനർലേലം ചെയ്യുന്നതുമായിരിക്കും. 


കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഉചിതമെന്നു തോന്നുന്നപക്ഷം യാതൊരു മുന്നറിയിപ്പും കൂടാതെ ലേലം നിർത്തി 
വയ്ക്കുന്നതിനുള്ള അധികാരം ഉണ്ടായിരിക്കും. 


സിറ്റി പോലീസ് കാര്യാലയം, 
കോഴിക്കോട്. 


( ഒപ്പ്) 
പോലീസ്കമ്മീഷണർ. 


